Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/ TV ( N )/634/ 2018- 20 


കേരള സർക്കാർ 
Government of Kerala 

2019 


सत्यमेव जयते 


OVERNME 


കര 


ക്കാർ 


ി , 


ള സർ 
MENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 


തിരുവനന്തപുരം, 

- ചൊവ്വ 


8 ) 


. . 


2019 ഒക്ടോബർ 1 
| 1st October 2019 

1195 കന്നി 15 
15th Kanni 1195 


നമ്പർ 

| | 39 
- No . 


Vol , VIII ) 


Thiruvananthapuram , 

Tuesday 


1941 ആശ്വിനം 9 
9th Aswina 1941 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


1st Oct. 2019 ] 


COMMISSIONERATE OF LAND REVENUE 


8907 


- L . A . Notifications and Declarations 

KOTTAYAM DISTRICT 
കേരള സർവ്വ അതിരടയാള നിയമം 1961 , 13 -ാം വകുപ്പ് പ്രകാരമുള്ള പരസ്യം 


- (1) 


നമ്പർ ബി4- 604/ 2010 . 

2019 ആഗസ്റ്റ് 20. 
1. ചങ്ങനാശ്ശേരി ബൈപാസ്സ് 4 -ാം ഘട്ട ( അഡീഷണൽ) നിർമ്മാണം പൊന്നും വിലയ്ക്കെടുത്ത താഴെപറയുന്ന പ്രദേശങ്ങളിലെ 

സർവ്വ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നതായി 1961 - ലെ കേരള സർവ്വയും അതിർത്തിയും സംബന്ധിച്ച് ആക്ടിലെ (1961- ലെ 

37 -ാം ആക്ട്) 13 -ാം വകുപ്പു പ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു . 
2. പ്രസ്തുത ആക്ടിലെ 14 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ പ്രകാരം ഒരു സിവിൽ കോടതിയുടെ ഡിക്രിമൂലം ഇതിനാൽ 

പരസ്യം ചെയ്യുന്ന സർവ്വ, ഭേദഗതി ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ഈ സർവ്വ റിക്കാർഡ് അതിൽ നിർണ്ണയിക്കുകയും 
രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നതിന്റെ തർക്കമറ്റ തെളിവായിരിക്കുന്നതാണ്. 


പ്രദേശത്തിന്റെ വിവരങ്ങൾ 


ജില്ല - കോട്ടയം. 


താലൂക്ക്- ചങ്ങനാശ്ശേരി. 


വില്ലേജ് - ചങ്ങനാശ്ശേരി. 


പൂർത്തിയായ ഫീൽഡ് നമ്പരുകൾ 


ബ്ലോക്ക് 
നമ്പർ 


റവന്യൂ 
റെക്കോർഡുകൾ 


ഇപ്പോൾ സർവ്വ 
ചെയ്തതു 
പ്രകാരം 


റിമാർക്സസ് 


പ്രകാരം 


റീസർവ്വേ നമ്പർ 


സബ് ഡിവിഷൻ 

നമ്പർ 


വിസ്തീർണ്ണം 
( ഹെക്ടറിൽ) 


156 


0 . 0019 


156 


0 .0017 


156 


0 . 0180 


156 


0 . 0225 


235 


0 . 0145 


പൊന്നുംവില 
പൊന്നുംവില 
പൊന്നുംവില 
പൊന്നുംവില 
പൊന്നുംവില 
പൊന്നുംവില 
പൊന്നുംവില 
പൊന്നുംവില 
പൊന്നുംവില 


234 


0 . 0027 


239 


0. 0004 


243 


0. 0042 


243 


0 . 0008 


ആകെ 0. 0667 ഹെക്ടർ 


നമ്പർ ബി4 - 726 / 2015. 

2019 ആഗസ്റ്റ് 20. 
1. മീനടം മൃഗാശുപതി നിർമ്മാണം - പൊന്നും വിലയ്ക്ക് എടുത്ത താഴെപറയുന്ന പ്രദേശങ്ങളിലെ സർവ്വ ഇപ്പോൾ 

പൂർത്തിയായിരിക്കുന്നതായി 1961 - ലെ കേരള സർവ്വയും അതിർത്തിയും സംബന്ധിച്ച ആക്ടിലെ ( 1961- ലെ 37 -ാം ആക്ട്) 
13 -ാം വകുപ്പു പ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു . 


2. പ്രസ്തുത ആക്ടിലെ 14 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ പ്രകാരം ഒരു സിവിൽ കോടതിയുടെ ഡിക്രിമൂലം ഇതിനാൽ 

പരസ്യം ചെയ്യുന്ന സർവ്വ, ഭേദഗതി ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ഈ സർവ്വ റിക്കാർഡ് അതിൽ നിർണ്ണയിക്കുകയും 
രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള അതിരുകൾ ശരിയായി നിർണ്ണയിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നതിന്റെ 
തർക്കമറ്റ തെളിവായിരിക്കുന്നതാണ്. 

241 
Gaz, No. 39/ 2019 /DTP (CLR ). 


8908 


KERALA GAZETTE 


[PART III 


പ്രദേശത്തിന്റെ വിവരങ്ങൾ 


ജില്ല കോട്ടയം. 


താലൂക്ക് കോട്ടയം. 


വില്ലേജ് - മീനടം. 


പൂർത്തിയായ ഫീൽഡ് നമ്പരുകൾ 


ബ്ലോക്ക് 
നമ്പർ 


റവന 
റെക്കോർഡുകൾ 

പ്രകാരം 


ഇപ്പോൾ സർവ്വ 
ചെയ്തതു 
- പ്രകാരം 


റിമാർക്സസ് 


റീസർവ്വേ നമ്പർ സബ് ഡിവിഷൻ 


നമ്പർ 


വിസ്തീർണ്ണം 
( ഹെക്ടറിൽ) 

0. 0203 


22 - 1 


460 
460 


പൊന്നുംവില 
പൊന്നുംവില 


22 - 2 


0 .0202 


- ആ 


കൈ 0. 0405 ഹെക്ടർ 


പെഷ്യൽ തഹശീൽദാരുടെ കാര്യാലയം, 
കോട്ടയം. 


( ഒപ്പ്) 
പെഷ്യൽ തഹശീൽദാർ 
- എൽ. എ . ( ജനറൽ). 


242 


